© 


കേരള സര്‍ക്കാര്‍ 
Government വ്‌ Kerala 


2021 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 


Reg. No. KL/TV(N)/634/2021-2023 








കേരള ഗസററ 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 








2021 മാര്‍ച്ച്‌ 2 








തിരുവനന്തപുരം, റ്‌ March 2021 
വാല്യം 10 ചൊവ്വ നമ്പര്‍ 
1196 കുംഭം 18 9 
Vol. X Thiruvananthapuram, 18th Kumbham 1196 No. 


1942 ഫാൽഗുനം 11 


Tuesday 1100 Phalguna 1942 








PART 11 
Public Works Department 


പൊതുമരാമത്ത്‌ വകുപ്പ്‌ ചീഫ്‌ എഞ്ചിനീയറുടെ (ഭരണവിഭാഗം, തിരുവനന്തപുരം) നടപടിക്രമം 


(ഹാജര്‍: അശോക്കുമാര്‍, എം.) 





വിഷയം:--പൊ.മ.വ.-സ്പെഷ്യല്‍സെല്‍--വിശ്രമ മന്ദിരങ്ങളില്‍ സേവനമനുഷ്ഠിക്കുന്ന ലാസ്റ്റ്‌ ഗ്രേഡ്‌ ജീവനക്കാരുടെ 
16-11-2016 മുതല്‍ 31-4-2018 വരെയുള്ള അന്തിമ സീനിയോറിറ്റി ലിസ്റ്റ്‌ പ്രസി ദ്ധീകരിച്ചുകൊണ്ട്‌ ഉത്തരവ്‌ 
പുറപ്പെടുവിക്കുന്നു. 

പരാമര്‍ശം. (1) ഈ കാര്യാലയത്തിലെ ഉത്തരവ്‌ നമ്പര്‍ എസ്‌. സി.-ട/10073/2018, തീയതി 17-8-2018. 


(2) ഈ കാര്യാലയത്തിലെ ഉത്തരവ്‌ നമ്പര്‍ എസ്‌. സി.-ട/10073/2018, തീയതി 16-11-2020. 


(3) പൊ.മ.വ. കെട്ടിട വിഭാഗം, കോഴിക്കോട്‌ എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയറുടെ 25-9-2020-ലെ കത്ത്‌ 
നമ്പര്‍ 91/329/2020. 


(4) പൊ.മ.വ. കെട്ടിട ഉപ വിഭാഗം, നെടുങ്കണ്ടം അസിസ്റ്റന്റ്‌ എക്സിക്യൂട്ടീവ്‌ എഞ്ചിനീയറുടെ 13-11-2020-ലെ 
കത്ത്‌ നമ്പര്‍ എ2/451/2017. 


ഉത്തരവ്‌ നമ്പര്‍ എസ്‌.സി.5/10073/2018 തീയതി 30-1-2021 


പരാമര്‍ശം (2)-ലെ ഉത്തരവ്‌ പ്രകാരം പൊതുമരാമത്തുവകുപ്പിനുകീഴിലുള്ള വിശ്രമ മന്ദിരങ്ങളില്‍ സേവനമനുഷ്ഠിക്കുന്ന 
ലാസ്റ്റ്‌ ഗ്രേഡ്‌ ജീവനക്കാരുടെ 16-11-2016 മുതല്‍ 31-4-2018 വരെയുള്ള പുതുക്കിയ താല്ക്കാലിക സീനിയോറിറ്റി ലിസ്റ്‌, കേരളാ eqyd 
ആന്റ്‌ സബോര്‍ഡിനേറ്റ്‌ സര്‍വ്വീസ്‌ റൂള്‍സ്‌ 1958-ലെ സീനിയോറിറ്റിയെ സംബന്ധിച്ച ചട്ടങ്ങള്‍ പ്രകാരം തയ്യാറാക്കി വകുപ്പ്‌ 
ഓദ്യോഗിക വെബ്‌സൈറ്റില്‍ (പസി ദ്ധീകരിച്ചിരുന്നു. ടി ലിസ്റ്റിനെ സംബന്ധിച്ച്‌ പരാതിയോ ആക്ഷേപമോ ഉള്ള 


ജീവനക്കാര്‍ക്ക്‌ ആയത്‌ സമര്‍പ്പിക്കാന്‍ ആവശ്യമായ സമയം അനുവദിച്ചിരുന്നു. 


Gaz. No. 9/2021/DTP (PWD). 


359 


2nd Marcu 2021] 


PUBLIC WORKS DEPARTMENT 


26 





പ്രസ്തുത ലിസ്റ്റിനെ സംബന്ധിച്ച്‌ പരാമര്‍ശം (3, 4) പ്രകാരം നാളിതുവരെ ലഭിച്ച അപേക്ഷകള്‍ (പരാതികള്‍ പരിശോധിച്ച്‌ 


ബോധുപ്പെട്ടതിന്റെ അടിസ്ഥാനത്തില്‍ പരാമര്‍ശം (2) പ്രകാരമുള്ള ലിസ്റ്റില്‍ ആവശ്യമായ കൂട്ടിച്ചേര്‍ക്കലുകള്‍ /ഭേദഗതികള്‍ 


വരുത്തിയിട്ടുണ്ട്‌. 


ടി ഭേദഗതികളോടെ, പൊതുമരാമത്ത്‌ വകുപ്പ്‌ വിശ്രമ മന്ദിരങ്ങളില്‍ സേവനമനുഷ്ഠിക്കുന്ന ലാസ്റ്റ്‌ ഗ്രേഡ്‌ ജീവനക്കാരുടെ 


16-11-2016 മുതല്‍ 31-4-2018 വരെയുള്ള പുതുക്കിയ താല്ക്കാലിക സീനിയോറിറ്റി ലിസ്റ്റ്‌ ഇതിനാല്‍ അന്തിമമായി പ്രസിദ്ധീകരിക്കുന്നു. 


ടി അന്തിമ ലിസ്റ്റ്‌ വകുപ്പ്‌ ഓദ്യോഗിക വെബ്സൈറ്റ്‌, കേരള ഗസറ്റ്‌ എന്നിവയില്‍ പ്രസിദ്ധീകരിക്കുന്നതും ടി ലിസ്റ്റ്‌ വകുപ്പ്‌ 


ഓദ്യോഗിക വെബ്സൈറ്റില്‍ നിന്നും ശേഖരിച്ച്‌ ബന്ധപ്പെട്ട മേലധികാരികള്‍ തങ്ങളുടെ അധീനതയിലുള്ള ജീവനക്കാരുടെ 


അറിവിലേക്കായി നല്‍കേണ്ടതുമാണ്‌. 


ചീഫ്‌ എഞ്ചിനീയറുടെ കാര്യാലയം, 


പൊതുമരാമത്തുവകുപ്പ്‌ (ഭരണ വിഭാഗം), തിരുവനന്തപുരം. 


(പ്പ്‌) 


ചീഫ്‌ എഞ്ചിനീയര്‍. 


Final Seniority List of Last Grade Servants in Various Rest Houses in PWD for the Period 
from 16-11-2016 to 31-4-2018 





Chief Engineer's 








SI Date of Mode of ത? Commencement 
; ate o ao ode o ppointment sme 3 = 
Name Cat . ; ; of Service in 
No. areBory Birth Qualification Appointment Order/Promotion Rest Houses : 

Order a 
(1) (മ) (3) (4) (5) (6) (7) (8) (9) 
1 Sunil P. Rajan Cook cum 28-6-1978 8th Std. PTS Promoted Order No. 9-12-2016 
Watcher O&M3- 
9547/2015(2) 
dtd. 25-11-2016 
2 Jomon P. Watchman 17-9-1984 SSLC, RIV(1) 3490201510) ~ED3/15772/2014 23-1-2017 
Kavalakakt BA History, of Dist. PSC, Thrissur dtd. 7-1-2017 
Diploma in dtd. 7-12-2016 
Computer 
Engineering, 
DCA, Typewriting 
English & 
Malayalam (Lower) 
3 Nishad, K. Watchman 9-11-1988 Degree QR 11൫3) 2069/14) Order No. 23-2-2017 
of Dist. PSC, Kollam ED3/8535/14 
dtd. 16-1-2017 dtd. 13-2-2017 
4 Ganesh, S. Watchman 12-9-1988 Plus Two, QR 11൫3) 2069/1449) Order No. 22-2-2017 
Diploma in Tele of Dist. PSC, Kollam ED3/8535/14 
Communication dtd. 16-1-2017 dtd. 13-2-2017 
Technology 
(Polytechnic) 
5 Abdul Jabbar, P K. Cook cum 154-1968 SSLC failed Lt. No. A6-13433/2013 Order No. 8-2-2017 
Watcher dtd. 16-1-2017 of the O&M3- 
Dist. Collector 9547/2015(2) 
of Idukki dtd. 16-1-2017 
6 Ajithakumari, K. Cook cum 1-1-1970 40൨ Std. PTS Promoted Order No. 31-1-2017 
Watcher O&M3- 
9547/2015(2) 


dtd. 16-1-2017 





360 


2nd Marcu 2021] 


PUBLIC WORKS DEPARTMENT 


27 











(1) (മ) (3) (4) (5) (6) (7) (8) (9) 
7 Usha, V. P. Cook cum 241968 SSLC, PDC PTS Promoted Order No. 19-3-2017 
Watcher O&M3- 
22139/2014 
dtd. 17-2-2017 
8 Muraleedharan, K. Cook cum 12-5-1979 SSLC PTS Promoted Order No. 1-3-2017 
Watcher O&M3- 
22139/2014 
dtd. 17-2-2017 
9 Rathi, K. K. Cook cum 7-2-1966 SSLC, Typewriting PTS Promoted Order No. 1-4-2017 
Watcher Eng. (Higher), O&M3- 
Mal. (Lower) 22139/2014 
dtd. 16-3-2017 
10 Ranjini, T. Cook cum 13-4-1977 SSLC PTS Promoted Order No. 24-3-2017 IDT 
Watcher O&M3B- (Order No. 
22139/2014 EE3/5774/17 
dtd. 16-3-2017 dtd. 8-8-2017). 
Date of 
Joining in 
new Dist. 
11-8-2017 
11 Praveen, M. Watchman = 1-5-1983 PDC KM(2)/1744/14(12) Order No. 12-10-2017 
dtd. 14-8-2017 ED3-13138/2014 
dtd. 4-10-2017 
12 Sarath S. Pillai Watchman 5-11-1984 B.Com,MBA  DTD(3)2463/2014 Order No. 26-10-2017 
dtd. 23-8-2017 ED3-15538/2016 
dtd. 5-10-2017 
13. Manoharan, T. R. Cook cum 25-1-1965 SSLC failed PTS Promoted Order No. 28-9-2017 
Watcher O&M3- 
9517/2015(4) 
dtd. 14-9-2017 
14 Biu, PV. Cook cum 11-5-1974 SSLC PTS Promoted Order No. 1-1-2018 
Watcher O&M3- 
9547/2015(2) 
dtd. 19-12-2017 
15 Shaji Mathew Cook cum 14-8-1974 SSLC 12 No. A6-2893/2017 Order No. 8-2-2018 
Watcher dtd. 29-11-2017 of the O&M3- 
Dist. Collector 9547/2015(2) 
of Idukki dtd. 19-12-2017 
16 Ajmal P. Salim Watchman 10-2-1990 M.Sc. Computer KIII(2)/1744/14(8) Order No. 9-2-2018 
Science of Dist. PSC, ED3-13138/2014 
KTM dtd. 1-2-2018 


dtd. 12-1-2018 





361 


2nd Marcu 2021] 


PUBLIC WORKS DEPARTMENT 


28 











(1) (2) (3) (4) (5) (6) (7) (8) (9) 
17 Alex, P. A. Watchman 9-8-1987 B.Com with  RIV(1) 3490/2015 of Order No. 1-3-2018 
Co-operation Dist. PSC, Thrissur ED3/15772/ 
dtd. 18-1-2018 2014(11) 
dtd. 14-2-2018 
18 Mathu, M. Cook cum 10-5-1966 SSLC PTS Promoted Order No. 9-2-2018 
Watcher O&M3B- 
22139/2014(4) 
dtd. 5-2-2018 
19 Pushpa, T. Cook cum 20-6-1969 SSLC, Typewriting PTS Promoted Order No. 1-3-2018 
Watcher English& Malayalam O&M3B- 
(Lower), 22139/2014(4) 
English (Higher) dtd. 5-2-2018 
20 Jose Mon, V. S. Watchman 18-1-1994 SSLC, Plus 2, AR1(2)1910/14d1) Order No. 26-3-2018 
B.Tech dtd. 22-2-2018 ED3- 
16262/2014 
dtd. 9-3-2018 
21 Sajan Joseph Cook cum 4-5-1979 SSLC failed Lr No. A6-2893/2017 Order No. 28-3-2018 
Watcher dtd. 29-11-2017 of the O&M3- 
Dist. Collector 9547/2015(2) 
of Idukki dtd. 1-3-2018 
22 Baby, K. D. Cook cum 20-5-1972 SSLC 12 No. A6-2893/2017 Order No. 18-4-2018 
Watcher dtd. 29-11-2017 of the O&M3- 
Dist. Collector 9547/2015(2) 
of Idukki dtd. 3-4-2018 





362 


